Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIB 
KL / TV ( N )/634 /2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


doo 


Og mo 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


18th June 2013 

2013 2018 18 
28th Jyaishta 1935 
1935 Gajo100 28 


25 


Queijo 2. 


നമ്പർ 


PART III 
Stores Purchase 


Collegiate Education Department 

TENDER NOTICES 


( 1) 


[No . 02/2013-14 ] 
No. A2-651/2013 /UGC/XI (2). 18th May 2013. 

Sealed tenders are invited for the supply of 
UPS and Inverter with trolley for Government College, 
Malappuram for total cost of 5, 30 ,000 during XI th 
Plan under UGC Scheme. The envelope containing the 
tender should be superscribed “ Tender for the supply 
of UPS and Inverter with trolley under UGC Scheme 
during XI th Plan under UGC Scheme for the year 
2013 - 14 ” and addressed to the Principal, Government 
College , Malappuram , Munduparamba P . O ., Malappuram 
District , Kerala , Pin -676 509. The last date of receipt 
of tender is at 2 p.m . on 24 -6 -2013 . Late tenders will not 
be accepted at any account. The tenders will be opened 
at 2.30 p. m . on the same day. The intending tenderers 
may make an application to the Principal to obtain the 
requisite tender form , in which tender should be 
submitted . The original tender form duly filled and signed 
only will be accepted . 


Application for the tender form should be 
accompanied by a cash remittance of * 1,155 ( including 
VAT ) which is price fixed for a tender form and which is 
not transferable . Sale of tender forms will be closed at 
12 . 30 p . m . on 24 -6 - 2013 . Cheques, Drafts and Postal 
Orders will not be accepted towards the cost of tender 
form and the tender form will not be sent by V. P. P. Those 
who require tender form by registered post should sent 
the cost of tender form * 1, 200 including postal charges 
for registered post by Money Order. Every tender should 
be accompanied by an agreement in the Kerala Stamp 
Paper worth * 100 . The articles should be supplied within 
1 months on receipt of the purchase order in the Edusat 
Class Room of this College at your own expenses . 

The period of firmness of rate quoted will be upto 
31 -3 -2014 . Rates, VAT and condition of supply of articles 
should clearly be stated separately in respect of each 
item . 

The tenders should be accompanied by an EMD of 
1 % (one percent ) of the quoted value in the form of 
Demand Draft drawn in favour of the Principal, at SBT 
Malappuram , Civil Station Brach only . The minimum EMD 
should be * 30 (Rupees Thirty only ). Tenders without 
sufficient EMD are liable to be rejected . EMD will not 


carry any interest. The firm who are exempted from 
furnishing EMD should be enclosed the attested copy of 
exemption order. More details can be had from the 
college office during the working days. 

The undersigned will have the right to cancel or 
extend the tender formalities at any time without further 
notice . 


ഏറ്റവും ചുരുങ്ങിയ നിരതദ്രവ്യതുക ? 30 ആണ്(മുപ്പത് 
രൂപ മാത്രം). മതിയായ നിരതദ്രവ്യം അടക്കം ചെയ്യാത്ത ദർഘാ 
സുകൾ നിരസിക്കുന്നതാണ്. നിരതദ്രവ്യത്തിന് പലിശ ലഭിക്കു 
ന്നതല്ല . വിശദവിവരങ്ങൾ ഓഫീസ് പ്രവൃത്തി സമയത്ത് നേരിട്ട് 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. 

-- യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദർഘാസ് മാറ്റുവാനോ 
റദ്ദാക്കുവാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ 
നിക്ഷിപ്തമാണ്. 


- മല പ്പുറം ഗവൺമെന്റ് കോളേ ജി ലേക്ക് 2013 - 14 
സാമ്പത്തിക വർഷത്തിൽ XI -ാം പദ്ധതിയിൽ യു . ജി. സി . 
സ്കീമിൽ ? 5,30,000 വിലയുള്ള യു . പി.എസും ട്രോളിയോടു 
കൂടിയ ഇൻവേർട്ടറും വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽ 
നിന്നും മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാ സു കൾ അടക്കം ചെയ്ത ക വ റിനു മുക ളിൽ 
“2013 - 14 വർഷത്തിൽ യു . ജി . സി . XI -ാം പദ്ധതി പ്രകാരം 
യു . പി.എസും ട്രോളിയോടുകൂടിയ ഇൻവേർട്ടറും വിതരണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്നെഴുതി പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് കോളേജ്, മലപ്പുറം, പി . ഒ . മുണ്ടു പറമ്പ്, 
മലപ്പുറം ജില്ല , കേരളം, പിൻ- 676 509 എന്ന വിലാസത്തിൽ 
അയക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി 24 -6 - 2013 - നു ഉച്ചയ്ക്കുശേഷം 2 മണിവരെയാകുന്നു . 
ദർഘാസുകൾ അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 2 .30 മണിക്ക് 
തുറക്കുന്നതുമാണ്. പൂരിപ്പിച്ച അസ്സൽ ദർഘാസുകൾ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് മേൽ 
കാണിച്ച വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോ 
ടൊപ്പം ദർഘാസ് ഫോറത്തിന്റെ വില യാ യ ? 1, 155 
(മൂല്യവർദ്ധിത നികുതി ഉൾപ്പെടെ) അയയ്ക്കേ ണ്ട താണ്. 
പസ്തുത സംഖ്യ യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ കൈമാററം ചെയ്യാൻ 
പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വില്പന 24-6- 2013- ന് 
ഉച്ചയ്ക്കുശേഷം 12. 30 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, ഡ്രാഫ്ററുകൾ 
പോസ്റ്റൽ കാർഡുകൾ എന്നിവ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
വി. പി . പി. ആയും അയയ്ക്കുന്നതല്ല. ദർഘാസ് രജിസ്റ്റേർഡ് 
തപാലിൽ ലഭിക്കുവാൻ ഒറിജിനൽ ദർഘാസ് ഫോറത്തിന്റെ 
വിലയും രജിസ്റ്റേർഡ് തപാൽ ചാർജ്ജും ഉൾപ്പെടെ ? 1,200 
അയക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെകൂടെ ? 100 - ന്റെ 
കേരള മുദ്രപ്പത്രത്തിൽ കരാർ എഴുതി സമർപ്പിക്കേണ്ടതാണ്. 
ഉപകരണങ്ങൾ വിതരണ ഉത്തരവ് ലഭിച്ച് ഒരുമാസത്തിനകം 
കോളേജ് സ്മാർട്ട് ക്ലാസ്സ് മുറികളിൽ സ്വന്തം ചെലവിൽ 
എത്തി ക്കേ ണ്ട താ ണ് . ഓരോ ഇന ത്തിന്റേയും വില യും , 
നികുതികളും മറ്റ് ഉപാധികളും പ്രത്യേകമായി കാണിക്കേണ്ട 
താണ്. വില നിലവാരത്തിന് 31-3 - 2014 വരെ പ്രബല്യമുണ്ടായി 
രിക്കുന്നതാണ്. 


[ No . 03/ 2013 -14] 
No. A2- 651/2013/ UGC/ XI (3 ). 

Sealed tenders are invited for the supply of public 
Address System with two Speakers for Government 
College, Malappuram for Total Cost of * 1,54,000 during 
XIth Plan under UGC Scheme. The envelope containing 
the tender should be superscribed " Tender for the supply 
of public Address system with to speakers under 
UGC Scheme during XIth Plan under UGC Scheme for the 
year 2013 - 14 and addressed to the Principal, Government 
College , Malappuram , Munduparamba P. O ., Malappuram 
District, Kerala , Pin -676 509 . The last date of receipt of 
tender is at 2 p . m . on 26 -6 - 2013. Late tenders will not 
be accepted at any account. The tenders will be opened 
at 2 .30 p . m . on the same day . The intending tenderers 
may make an application to the Principal to obtain the 
requisite tender form , in which tender should be 
submitted . The original tender form duly filled and signed 
only will be accepted . 

Application for the tender form should be 
accompanied by a cash remittance of * 420 ( including 
VAT ) which is price fixed for a tender form and which is 
not transferable. Sale of tender forms will be closed at 
12 . 30 p . m . on 26 -6 - 2013 . Cheques, Drafts and Postal 
Orders will not be accepted towards the cost of tender 
form and the tender form will not be sent by V.P.P. Those 
who require tender form by registered post should sent 
the cost of tender form ? 460 including postal charges for 
registered post by Money Order. Every tender should be 
accompanied by an agreement in the Kerala Stamp Paper 
worth * 100 . The articles should be supplied within 
1 month on receipt of the purchase order in the Edusat 
Class Room of this College at your own expenses . 

The period of firmness of rate quoted will be up to 
31 -3 - 2014 . Rates, VAT and condition of supply of articles 
should clearly be stated separately in respect of each 
item . 

The tenders should be accompanied by an EMD of 
1 % ( one percent) of the quoted value in the form of 
Demand Draft drawn in favour of the Principal, at SBT 
Malappuram , Civil Station Brach only. The minimum EMD 


- ദർഘാസ് ഫോറത്തിന്റെ കൂടെ " നിര ത ദ വ്യ മായി 
വിതരണം ചെയ്യാനുദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ വിലയുടെ 1 % 
( ഒരു ശതമാനം) നിരക്കിൽ വരുന്ന തുകയ്ക്ക് പ്രിൻസിപ്പാളിന്റെ 
പേരിൽ മല പ്പുറം എസ്. ബി . ടി ., സിവിൽ സ്റ്റേഷൻ 
ബ്രാഞ്ചിൽ നിന്ന് മാറാവുന്ന തരത്തിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം അടയ്ക്കുന്നതിൽ നിന്നും 
ഒഴിവാക്കിയിട്ടുള്ള, കമ്പനികൾ ഒഴിവാക്കിയ ഉത്തരവിന്റെ 
സാക്ഷ്യ പ്പെ ടു ത്തിയ പകർപ്പ് അടക്കം ചെയ്യേണ്ടതാണ്. 


should be * 30 (Rupees Thirty only ). Tenders 
without sufficient EMD are liable to be rejected . EMD will 
not carry any interest. The firm who are exempted from 
furnishing EMD should be enclosed the attested copy of 
exemption order. More details can be had from the 
college office during the working days. 

The undersigned will have the right to cancel or 
extend the tender formalities at any time without further 
notice. 


ഉത്ത ര വിന്റെ സാക്ഷ്യ പ്പെ ടു ത്തിയ പകർപ്പ് അടക്കം 
- ചെയ്യേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയ നിരതദ്രവ്യ തുക ? 30 
ആ ണ് . മതി യായ നിര ത ദ വ്യം അടക്കം ചെയ്യാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. നിരതദ്രവ്യത്തിന് പലിശ 
ലഭിക്കുന്നതല്ല. വിശദവിവരങ്ങൾ ഓഫീസ് പ്രവൃത്തി സമയത്ത് 
നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദർഘാസ് മാറ്റുവാനോ 
റദ്ദാക്കുവാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ 
നിക്ഷിപ്തമാണ്. 


[ No. 04/ 2013 - 14 ] 


- മല പ്പുറം ഗവൺമെന്റ് കോളേ ജി ലേക്ക് 2013- 14 
സാമ്പത്തിക വർഷത്തിൽ XI -ാം പദ്ധതിയിൽ യു . ജി . സി. 
സ്കീമിൽ ? 1, 54 ,000 വിലയുള്ള 2 സ്പീക്ക റോട് കൂടിയ 
പബ്ലിക് അഡസ്സ് സിസ്റ്റം വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ള 
വരിൽ നിന്നും മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാ സു കൾ അടക്കം ചെയ്ത ക വ റിനു മുക ളിൽ 
“2013 - 14 വർഷത്തിൽ യു . ജി. സി . XI -ാം പദ്ധതി പ്രകാരം 
2 സ്പീക്കറോടുകൂടിയ പബ്ലിക് അഡസ്സ് സിസ്റ്റം വിതരണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്നെഴുതി പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് കോളേജ്, മലപ്പുറം, പി. ഒ. മുണ്ടു പറമ്പ്, 
മലപ്പുറം ജില്ല , കേരളം, പിൻ - 676 509 എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി 26- 6-2013 - ന് ഉച്ചയ്ക്കുശേഷം 2 മണിവരെയാകുന്നു . 
ദർഘാസുകൾ അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 2 . 30 മണിക്ക് 
തുറക്കുന്നതുമാണ്. പൂരിപ്പിച്ച അസ്സൽ ദർഘാസുകൾ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് മേൽ 
കാണിച്ച വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോ 
ടൊപ്പം ദർഘാസ് ഫോറത്തിന്റെ വില യായ 1 420 
(മൂല്യവർദ്ധിത നികുതി ഉൾപ്പെടെ) അയയ്ക്കേ ണ്ട താണ്. 
പസ്തുത സംഖ്യ യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ കൈമാററം ചെയ്യാൻ 
പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വില്പന 26 -6- 2013- ന് 
ഉച്ചയ്ക്ക് ശേഷം 12.30 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, ഡ്രാഫുകൾ, 
പോസ്റ്റൽ കാർഡുകൾ എന്നിവ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
വി. പി . പി . ആയും അയയ്ക്കുന്നതല്ല. ദർഘാസ് രജിസ്റ്റേർഡ് 
തപാലിൽ ലഭിക്കുവാൻ ഒറിജിനൽ ദർഘാസ് ഫോറത്തിന്റെ 
വിലയും രജിസ്റ്റേർഡ് തപാൽ ചാർജ്ജും ഉൾപ്പെടെ ? 460 
അയക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെകൂടെ ? 100 - ന്റെ 
കേരള മുദ്രപ്പത്രത്തിൽ കരാർ എഴുതി സമർപ്പിക്കേണ്ടതാണ്. 
ഉപകരണങ്ങൾ വിതരണ ഉത്തരവ് ലഭിച്ച് ഒരു മാസത്തിനകം 
കോളേജ് സ്മാർട്ട് ക്ലാസ്സ് മുറികളിൽ സ്വന്തം ചെലവിൽ എത്തി 
ക്കേണ്ടതാണ്. ഓരോ ഇനത്തിന്റേയും വിലയും, നികുതികളും 
മറ്റ് ഉപാ ധികളും പ്രത്യേകമായി കാണിക്കേ ണ്ട താ ണ്. 
വിലനിലവാരത്തിന് 31 - 3 - 2014 വരെ പ്രാബല്യമുണ്ടായിരി 
ക്കുന്നതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ കൂടെ " നിര ത ദ വ്യ മായി 
വിതരണം ചെയ്യാനുദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ വിലയുടെ 
1 % ( ഒരു ശ ത മാ നം ) നിര ക്കിൽ വരുന്ന തു കയ് ക്ക് 
പ്രിൻസിപ്പാളിന്റെ പേരിൽ മലപ്പുറം എസ്. ബി. ടി., സിവിൽ 
സ്റ്റേഷൻ ബ്രാഞ്ചിൽ നിന്നും മാറാവുന്ന തരത്തിൽ ഡിമാന്റ് 
ഡാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം അടയ്ക്കുന്ന 
തിൽനിന്നും ഒഴിവാക്കിയിട്ടുള്ള കമ്പനികൾ ഒഴിവാക്കിയ 


- No. A2 -651 /2013 /UGC/ XI ( 4). 

18th May 2013. 
Sealed tenders are invited for the supply of 
Computers and Accessories for Government College, 
Malappuram for Total Cost of * 7 , 10 ,400 during XIth 
Plan under UGC Scheme. The envelope containing the 
tender should be superscribed “ Tender for the supply of 
Computers and Accessories under UGC Scheme during 
XIth Plan under UGC Scheme for the year 
2013 - 14 and addressed to the Principal, Government 
College , Malappuram , Munduparamba P . O ., Malappuram 
District, Kerala , Pin -676 509. The last date of receipt of 
the tender is at 2 p .m . on 28 -6 - 2013 . Late tenders will 
not be accepted at any account. The tenders will be 
opened at 2 . 30 p . m . on the same day . The intending 
tenderers may make an application to the Principal to 
obtain the requisite tender form , in which tender should 
be submitted . The original tender form duly filled and 
signed only will be accepted . 

Application for the tender form should be 
accompanied by a cash remittance of 1 ,470 ( including 
VAT) which is price fixed for a tender form and which is 
not transferable. Sale of tender forms will be closed at 
12 . 30 p . m . on 28 -6 - 2013 . Cheques , Drafts and Postal 
Orders will not be accepted towards the cost of tender 
form and the tender form will not be sent by V. P.P. Those 
who require tender form by registered post should sent 
the cost of tender form * 1 ,510 including postal charges 
for registered post by Money Order. Every tender should 
be accompanied by an agreement in the Kerala Stamp 
- Paper worth ൽ 100 . The articles should be supplied 
within 1 month on receipt of the purchase order in the 
Edusat Class Room of this College at your own expenses. 

The period of firmness of rate quoted will be upto 
31-3 - 2014 . Rates, VAT and condition of supply of articles 
should clearly be stated separately in respect of each 
item. 

The tenders should be accompanied by an EMD 
1 % (one percent) of the quoted value in the form of 
Demand Draft drawn in favour of the Principal, at SBT 


ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. നിരതദ്രവ്യത്തിന് 
പലിശ ലഭിക്കുന്നതല്ല. വിശദവിവരങ്ങൾ ഓഫീസ് പ്രവൃത്തി 
സമയത്ത് നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


Malappuram , Civil Station Branch only . The minimum 
EMD should be * 30 (Rupees Thirty only ) . Tenders 
without sufficient EMD are liable to be rejected . EMD will 
not carry any interest. The firm who are exempted from 
furnishing EMD should be enclosed the attested copy of 
exemption order. More details can be had from the 
college office during the working days. 

The undersigned will have the right to cancel or 
extend the tender formalities at any time without further 
notice . 


-- യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദർഘാസ് മാറ്റുവാനോ 
റദ്ദാക്കുവാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ 
നിക്ഷിപ്തമാണ്. 


Govt. College, 

Malappuram , 
Munduparamba P . O . 


( Sd .) 
Principal. 


-- മല പ്പുറം ഗവൺമെന്റ് കോളേ ജി ലേക്ക് 2013 - 14 
സാമ്പത്തിക വർഷത്തിൽ XI -ാം പദ്ധതിയിൽ യു . ജി . സി . 
സ്കീമിൽ ? 7 ,10, 400 വിലയുള്ള കമ്പ്യൂട്ടറും അനുബന്ധ 
ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽ 
നിന്നും മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർ ഘാ സു കൾ അടക്കം ചെയ്ത ക വ റിനു മുക ളിൽ 
“2013 - 14 വർഷത്തിൽ യു . ജി . സി . XI -ാം പദ്ധതി പ്രകാരം 
കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതി 
നുള്ള ദർഘാസ് എന്നെഴുതി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് 
കോളേജ്, മലപ്പുറം, പി . ഒ. മുണ്ടുപറമ്പ്, മലപ്പുറം ജില്ല , 
കേരളം, പിൻ-676 509 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 
ദർഘാസുകൾ സ്വീക രി ക്കുന്ന അ വ സാന തീയതി. 
28 -6- 2013 - ന് ഉച്ചയ്ക്കുശേഷം 2 മണിവരെയാകുന്നു . ദർഘാസുകൾ 
അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 2.30 മണിക്ക് തുറക്കുന്നതുമാണ്. 
പൂരിപ്പിച്ച് അസ്സൽ ദർഘാസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് മേൽ കാണിച്ച് വിലാസ 
ത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം ദർഘാസ് 
ഫോറത്തിന്റെ വില യായ 7 1,470 (മൂല്യവർദ്ധിത നികുതി 
ഉൾപ്പെടെ) അയക്കേണ്ടതാണ്. പ്രസ്തുത സംഖ്യ യാതൊരു 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ 

കൈമാററം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ 
വിൽ പന 28 - 6 - 2013 - ന് ഉച്ചയ്ക്ക് ശേഷം 12.30 മണിക്ക് 
അവസാനിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
ചെക്കുകൾ, ഡാഫ്ററുകൾ, പോസ്റ്റൽ കാർഡുകൾ എന്നിവ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ വി . പി . പി . ആയും 
അയയ്ക്കുന്നതല്ല . ദർഘാസ് രജിസ്റ്റേർഡ് തപാലിൽ ലഭിക്കുവാൻ 
ഒറിജിനൽ ദർഘാസ് ഫോറത്തിന്റെ വിലയും രജിസ്റ്റേർഡ് 
തപാൽ ചാർജ്ജും ഉൾപ്പെടെ ? 1,510 അയയ്ക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെകൂടെ ? 100 - ന്റെ കേരള മുദ്രപ്പത്രത്തിൽ 
കരാർ എഴുതി സമർപ്പിക്കേണ്ടതാണ്. ഉപകരണങ്ങൾ വിതരണ 
ഉത്തരവ് ലഭിച്ച് ഒരുമാസത്തിനകം കോളേജ് സ്മാർട്ട് ക്ലാസ്സ് 
മുറികളിൽ സ്വന്തം ചെലവിൽ എത്തിക്കേണ്ടതാണ്. ഓരോ 
ഇനത്തിന്റേയും വിലയും, നികുതികളും മറ്റ് ഉപാധികളും 
പ്രത്യേകമായി കാണിക്കേ ണ്ട താ ണ്. വിലനില വാ ര ത്തിന് 
31- 3- 2014 വരെ പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 
- ദർഘാസ് ഫോറത്തിന്റെ കൂടെ " നിര ത ദ വ്യ മായി 
വിതരണം ചെയ്യാനുദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ വിലയുടെ 
1 % ( ഒരു ശ ത മാനം ) നിര ക്കിൽ വരുന്ന തു ക യ് ക്ക് 
പ്രിൻസിപ്പാളിന്റെ പേരിൽ മലപ്പുറം എസ്. ബി. ടി., സിവിൽ 
സ്റ്റേഷൻ ബ്രാഞ്ചിൽ നിന്നും മാറാവുന്ന തരത്തിൽ ഡിമാന്റ് 
ഡാറ്റ് അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം അടയ്ക്കുന്ന 
തിൽനിന്നും ഒഴിവാക്കിയിട്ടുള്ള കമ്പനികൾ ഒഴിവാക്കിയ 
ഉത്ത ര വിന്റെ സാക്ഷ്യ പ്പെടു ത്തിയ പകർപ്പ് അടക്കം 
ചെയ്യേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയ നിരതദ്രവ്യ തുക ? 30 
ആണ്(മുപ്പത് രൂപ മാത്രം). മതിയായ നിരതദ്രവ്യം അടക്കം 


TENDER NOTICE 
No. A2-2465/2012. 

24th May 2013 . 
Sealed tenders are invited for the supply of Steel 
Almirah for * 1,50 ,000 to Govt. Arts & Science College , 
Kozhikode under the C .D . C . Fund 2012 -13. 

The envelopes should be superscribed as “ Tender 
for the supply of Steel Almirah to Govt. Arts & Science 
College, Kozhikode, under the C . D . C . fund 2012 - 13 ” and 
addressed to the undersigned . 

The last date for the receipt of tender is 25 -6 - 2013 at 
12 Noon and the same will be opened at 2 p . m . on the 
same day . Tenderers should submit their tenders in the 
prescribed form which can be had from the undersigned 
on cash payment or money order of * 424 (inclusive of 
all taxes) for original tender and 7 212 ( inclusive of all 
taxes ) for the duplicate . The tender forms are not 
transferable . The list of articles will be available with the 
tender form . Those who have required tender form by 
registered post, should send 3 474 ( The cost of Tender 
form , Stamp and Registered postal charges). 

An agreement in the prescribed form in Kerala Govt. 
Stamp paper worth : 100 should be executed along with 
the tender accompanied with an EMD of * 1,500 in the 
form of crossed DD in the name of undersigned from any 
Nationalized Bank . 

Sale of tender form will be closed at 2 p .m on 
24- 6 - 2013. Tenders without having accompanied by the 
EMD an agreement in the stamp paper will not be 
accepted on any account. 

The Principal reserves the right to reject any or all 
the quotations without assigning any reason or thereof. 

കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് 
കോളേജിലേക്ക് 2012 -13 സാമ്പത്തിക വർഷത്തെ സി . ഡി . സി . 
ഫണ്ട് ഉപയോഗിച്ച് സ്റ്റീൽ അല മാ ര കൾ വാങ്ങുന്നതിന് 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ അയയ്ക്കുന്ന കവറിനു മുകളിൽ “2012 -13 
വർഷത്തെ സി . ഡി . സി . ഫണ്ടുപയോഗിച്ച് കോഴിക്കോട് 
ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജിലേക്ക് സ്റ്റീൽ 
അലമാരകൾ നൽകുന്നതിനുള്ള ദർഘാസ് എന്ന്ആലേഖനം 
ചെയ്യേണ്ടതും പ്രിൻസിപ്പലിന്റെ പേരിൽ അയയ്ക്കേണ്ടതു 
മാകുന്നു. ദർഘാസുകൾ 25 - 6 - 2013 - ന് ഉച്ചയ്ക്ക് 12 മണിവരെ 
മാത്രം സ്വീകരിക്കുന്നതും, അന്നേ ദിവസം രണ്ടു മണിക്ക് 


ഹാജരുള്ള കരാറുകാരുടേയോ അവരുടെ അംഗീകൃത 
പ്രതിനിധികളാണെങ്കിൽ അവരുടേയോ സാന്നിദ്ധ്യത്തിൽ തുറന്നു 
പരിശോധിക്കുന്നതുമാണ്. 

ദർഘാസ് ഫോറങ്ങൾ 24 - 6- 2013 - ന് ഉച്ചയ്ക്ക് 2 മണി വരെ 
കോളേജ് ഓഫീസിൽനിന്ന് ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറ 
ത്തിന്റെ വില 3 424 - ( നികുതിയുൾപ്പെടെ) ഡ്യൂപ്ലിക്കേറ്റ് 
കോപ്പിയുടെ വില ? 212- ( നികുതിയുൾപ്പെടെ) ആണ്. 
ദർഘാസ് ഫോറങ്ങൾ നേരിട്ടോ തപാൽ മുഖേനയോ ലഭിക്കുന്ന 
താണ്. തപാലിൽ ആവശ്യമുള്ളവർ ദർഘാസ് ഫോറത്തിന്റെ 
വിലയും, നികുതിയും, രജിസ്ട്രേഡ് തപാലിൽ ലഭിക്കുന്നതിനു 
വേണ്ട തപാൽ ചാർജ്ജും അടക്കമുള്ള തുകയ്ക്ക് ( 1 474 ) 
മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ 
കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 

ദർഘാസ് ഫോറത്തിനൊപ്പം ? 100- ന്റെ കേരള സർക്കാ 
രിന്റെ മുദ്രപത്രത്തിൽ ഉടമ്പടിയും, 7 1,500 - ന്റെ നിരതദ്രവ്യവും 
നൽകേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുശേഷം കിട്ടുന്നതും, 
നിരതദ്രവ്യം കൂടെയില്ലാത്തതും, മുദ്രപത്രത്തിൽ ഉടമ്പടി 
സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
നിരതദ്രവ്യം ഒഴിവാക്കേണ്ടവർ ബന്ധപ്പെട്ട രേഖകൾ കൂടെ 
സമർപ്പിക്കേണ്ടതാണ്. നികുതിയുൾപ്പെടെയുള്ള വിലയാണ് 
ദർഘാ സിൽ രേഖപ്പെടു ത്തേ ണ്ട ത് . തക്ക തായ കാരണം 
കൂടാതെ ദർഘാ സു കൾ നിര സി ക്കാ നുള്ള അ വ കാശം 
പ്രിൻസിപ്പലിൽ നിക്ഷിപ്തമാണ്. 


Govt. Arts & Science College , 
Kozhikode-18 . 


( Sd.) 
Associate Professor 
in charge of Principal. 


